Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. 021. mmid 
KL / TV (N )/ 12 /2009- 2011 


GOVERN 


Tarom 


VMENT OF 
न्य अपत 


KODO 
OF KER 
790 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


28th July 2009 
2009 2008 28 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No. 


beijo 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


6th Sravana 1931 
1931 Loovummo 6 


PART III 
Forest Department 


PUNALUR DIVISION 


TENDER /AUCTION NOTICE 


No . PC2 -2338 /2009 . 


4th July 2009 


It is hereby notified for the information of the public that the produces as per the schedule below , collected by Final 
felling in 1948 Teak Plantations, Kadamancodu in Kulathupuzha section in Anchal Range of this Division will be sold in 
public tender /auction at the site at the time and place mentioned in the schedule by the Divisional Forest Officer, Punalur 
or any other Officer duly authorized by him subject to the conditions published in Kerala Gazette No. 50 , 
dated 16 - 12 -2008, by the Chief Conservator of Forests (P ), Vide Letter No. Pro . (5) 7698/08 , dated 6 - 12 -2008 . 


In case the date of auction happens to be a holiday, the sale will be conducted in the next working day at the time 
and place mentioned in the notification . If the tender/auction could not be conducted on the notified date due to any 
other reason or if all the produce put for the tender/auction could not be sold on the above notified date, the same shall 
be conducted on 18 - 8 -2009 at the same time and place mentioned in the notification . In addition to the above, the 
produce delivered at the dumping depots till the date of tender/auction will also be included in the auction . More details 
can be had either from Range Office , Anchal or the Office of the undersigned during working hours or in the Kerala Forest 
Website www .keralaforest.org. 


Tender form can be had from the office of the undersigned till 1 p . m . on the working day before the auction date on 
payment of Rs. 100 + VAT. The last date and time of receipt of tender is at 9 a. m . on the auction date. 


Gaz . No. 30 / 2009/DTP ( Forest ). 


328 


KERALA GAZETTE 


[PART III 


SCHEDULE 


Name of Range 


Name of Plantation 


Site of stacking 


Class and quantity 

of Teak Poles 


Date, Time and 
venue of auction 


Anchal 


1948 Teak 
Plantation , 
Kadamancodu 


I C - 207 Nos. Kalluvettankuzhy 
II C - 235 , Dumping 
III - 464 

Depot ( 1963 
IV - 552 ), Teak Plantation ) 
V _ 79 
Teak Billets — 98 . 30 MT 


13 - 8 - 2009 , 
10. 30 a . m . at 
Kalluvettankuzhy 
Dumping Depot 


EMD - Rs. 20 , 000 . 


Alternate date - 18 - 8 - 2009 . 


പുനലൂർ ഡിവിഷനിലെ അഞ്ചൽ റെയിഞ്ചിലെ കുളത്തൂപ്പുഴ സെക്ഷനിലെ 1948 കടമാൻകോട് തേക്ക് തോട്ടത്തിൽനിന്നും 
അന്തിമവെട്ട് നടത്തി ശേഖരിച്ചിട്ടുള്ള താഴെപ്പട്ടികയിൽ പറയുന്നതുമായ ഉൽപ്പന്നങ്ങൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 
6-12 -2009- ലെ പാ. (5) 7698 /08 -ാം നമ്പരിൽ 16- 12 -2008- ലെ കേരള ഗസറ്റ് നമ്പർ 50- ൽ വിവരിക്കുന്ന ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്ക് 
വിധേയമായി പുനലൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ ടിയാൻ അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ പട്ടികയിൽ പറയുന്ന 
സ്ഥലത്തും സമയത്തുംവച്ച് പരസ്യമായി ദർഘാസ്/ ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 


ദർഘാസ്/ ലേലദിവസം പൊതു അവധിയായിവന്നാൽ അടുത്ത പ്രവൃത്തിദിവസം പ്രസ്തുത സ്ഥലത്തും സമയത്തുംവച്ച് 
ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. പൊതു ഒഴിവല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ദർഘാസ്/ ലേലം നടത്താൻ കഴിയാതെ 
വന്നാലോ ദർഘാസ്/ ലേലത്തിൽ വച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ലേലദിവസം വിൽക്കാൻ കഴിയാതെവന്നാലോ 18 -8- 2009- ന് രാവിലെ 
10.30- ന് ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. മേൽപ്പറഞ്ഞ ഉൽപ്പന്നങ്ങൾകൂടാതെ ഡമ്പിംഗ് ഡിപ്പോയിൽ ദർഘാസ്/ ലേലത്തിന് 
മുൻപായി ഇറക്കുന്നഉൽപ്പന്നങ്ങൾകൂടി ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. 


- കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തിദിവസങ്ങളിൽ ഈ ആഫീസിലോ അഞ്ചൽ റെയിഞാഫീസിലോ വനം വകുപ്പിന്റെ 
ഔദ്യോഗിക വെബ്സൈററായ www. keralaforest. org- ലോ ലഭ്യമാണ്. ലേലത്തിന് നിശ്ചയിച്ചിട്ടുള്ള തീയതിക്ക് തലേദിവസം ഉച്ചയ്ക്ക് 
1 മണിവരെ ദർഘാസ് ഫാറങ്ങൾ ഈ ആഫീസിൽനിന്നും വിലയായ 100 (നൂറ്) രൂപയും മൂല്യവർദ്ധിത നികുതിയും ഒടുക്കി 
വാങ്ങേണ്ടതാണ്. ലേലദിവസം രാവിലെ 9 മണിവരെ സീൽചെയ്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 


പട്ടിക് 


റെയിഞ്ചിന്റെ പേര് 


തോട്ടത്തിന്റെ പേര് 


ഉൽപ്പന്നത്തിന്റെ 
ഇനം, അളവ് 
മുതലായവ 


തേക്കുകഴി 
വിറക് അട്ടിവച്ചിരി 
- ക്കുന്ന സ്ഥലം 


ലേല തീയതിയും 

സമയവും 
സ്ഥലവും 


അഞ്ചൽ 


1948 തേക്ക്- തോട്ടം 
കടമാൻകോട് 
കുളത്തൂപ്പുഴ 


കല്ലുവെട്ടാൻകുഴി 
ഡമ്പിംഗ് ഡിപ്പോ 


തേക്ക് കഴ : 
I സി - 207 എണ്ണം 
II സി - 235 
III - 464 
IV _ 552 
V - 79 
തേക്ക് 


13 - 8 - 2009 - ന് 
രാവിലെ 10. 30 - ന് 
കല്ലുവെട്ടാൻകുഴി 
ഡമ്പിംഗ് ഡിപ്പോ 


ബില്ലറ്റ് സ് - 98 .30 


MT 


നിരതദ്രവ്യം രൂപ 20,000. 
പകരം ലേലത്തീയതി 18 - 8- 2009. 


( Sd.) 


Kollam . 


Divisional Forest Officer 
(For and on behalf of the Governor of Kerala ). 


28th JULY 2009] 


FOREST DEPARTMENT 


329 


കോന്നി ഡിവിഷൻ 

മണ്ണാർക്കാട് ഡിവിഷൻ 
ദർഘാസ് പരസ്യം 

ദർഘാസ്/ ലേലപ്പരസ്യം 
നമ്പർ കെ . എൻ. സി8 - 2888/ 2009. 

2009 ജൂലായ് 8. നമ്പർ ആർ- 3323 /2008. 

2009ജൂൺ27. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി കോന്നി ഡിവിഷനിൽപ്പെട്ട 

-- മണ്ണാർക്കാട് ഡിവിഷന്റെ കീഴിലു ളള മണ്ണാർക്കാട് 
താഴെ പറയുന്ന ജോലികൾക്ക് മുദ്രവച്ച ദർഘാസുകൾ കേരള -- റെയിഞ്ചിലെ തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ 

പൊതുമരാമത്തു വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും - അട്ടിവച്ചിരിക്കുന്നതും താഴെ പട്ടികയിൽ കാണിച്ചിരിക്കുന്നതുമായ 
2009 ആഗസ്റ്റ് 12 -ാം തീയതി പകൽ 3 (മൂന്ന്) മണിവരെ ഈ 

തേക്ക് വിറക്, ബില്ലറ്റ്എന്നിവ മണ്ണാർക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിൽ ലഭി ക്ക ത്ത ക്ക വണ്ണം ക്ഷണിച്ചു കൊ ള്ളു ന്നു . 

ഓഫീസറോഅദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ 
ദർഘാസ് ഫോറ ങ്ങ ൾ പര സ് പരം കൈമാറ്റം ചെയ്യാൻ 

ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്റർ ( സംരക്ഷണം), തിരുവനന്തപുരം 
പാടുള്ളതല്ല. ദർഘാസ് ഫോറങ്ങൾ അന്നേ ദിവസം പകൽ 

അവർകളുടെ 6 -12 - 2008 - ലെ പാ .5 - 7698 / 2008 -ാം നമ്പർ പ്രകാരം 
ഒരു മണിവരെ ഈ ഓഫീസിൽ നിന്നും നിശ്ചിത വിലയ്ക്ക് 

16 - 12 - 2008 - ലെ കേരള സർക്കാർ ഗസറ്റ് നമ്പർ 50 - ൽ 481 മുതൽ 
( വില്പന നികുതിയടക്കം) ലഭിക്കുന്നതാണ്. ദർഘാസ് ദിവസം 

487 വരെ പേജുകളിൽ പ്രസിദ്ധീകരിച്ച ലേല നിബന്ധനകൾ 
അവധി ദിവസമായോ മറ്റു പൊതു അവധി ദിവസമായോ മറ്റു 

അനുസരിച്ച് പട്ടികയിൽ കാണിച്ചിരിക്കുന്ന തീയതിയിൽ ദർഘാസ്/ 
സാങ്കേതിക കാരണങ്ങളാലോ ദർഘാസ് നടക്കാതെ വന്നാൽ 

ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ ഈ 
2009 ആഗസ്റ്റ് 19 -ാം തീയതി നിശ്ചിത സ്ഥലത്തും സമയത്തും 

ആഫീസിൽ നിന്നും ലേലത്തീയതിക്ക് തൊട്ടുമുമ്പുള്ള പ്രവൃത്തി 
ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ അന്നേ 
ദിവസം പകൽ 3 .30 - ന് കോന്നി ഡിവിഷണൽ ഫോറസ്റ്റ് 

ദിവസം ഉച്ചയ്ക്ക് ഒരു മണിവരെ ലഭിക്കുന്നതാണ്. ടി ലേലത്തിൽ 
ഓഫീ സ റോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെടു ത്തുന്ന മറ്റ് 

ദർഘാസുകൾ നൽകുവാൻ താൽപ്പര്യമുള്ളവർ ലേലത്തീയതിക്ക് 
ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള കത്തുകാരുടെ സാന്നിദ്ധ്യത്തിൽ 

തൊട്ടുമുമ്പുള്ള പ്രവൃത്തി ദിവസം ഉച്ചയ്ക്കുശേഷം 3 മണിക്ക് 
തുറന്നു പരിശോധിക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം നിശ്ചിത 

മുമ്പായി സീൽചെയ്ത ദർഘാസുകൾ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന 
നിരതദ്രവ്യം ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ അടച്ച് കോന്നി 

ഓരോ ലോട്ടിന്റേയും നമ്പരും വിലയും കാണിച്ച് മണ്ണാർക്കാട് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് മാറത്തക്കവിധം പ്ലഡ്ജ് 

-- ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് സമർപ്പിക്കേണ്ടതാണ്. 
ചെയ്ത ഡിമാന്റ് ഡാഫ്റ്റ് ഉള്ള ടക്കം ചെയ്തി രി ലേലം നടത്തുന്ന ദിവസംഏതെങ്കിലും കാരണവശാൽ അവധി 
ക്കേണ്ടതും ആയത് ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കപ്പെടുന്ന ദിവസമായി പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ അടുത്ത പ്രവൃത്തി 
തുമാണ്. കരാറുകാർ അവരവരുടെ രജിസ്ട്രേഷൻ കാർഡ് ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും ദർഘാസ്/ ലേലം 
കാണിച്ച് ദർഘാസ് ഫോറത്തിന് അപേക്ഷിക്കേണ്ടതാണ്. ടി നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും 
പരസ്യപ്രകാരമുള്ള ജോലിക്ക് ആവശ്യമായ ലറ്റർ ഓഫ് ക്രഡിറ്റ് മണ്ണാർക്കാട് റെയിഞ്ചാഫീസിൽ നിന്നും പ്രവൃത്തിദിവസങ്ങളിൽ 
ലഭിക്കാതെ വരികയോ കൂടാതെ മറ്റു സാങ്കേ തിക അറിയാവുന്നതാണ്. സീൽചെയ്ത ദർഘാസുകൾക്കൊപ്പം 20,000 
കാരണങ്ങളാലോ ടെൻഡർ റദ്ദാക്കുവാൻ കോന്നി ഡിവിഷണൽ രൂപയുടെ നിരതദ്രവ്യം പണമായി അടയ്ക്കേണ്ടതാണ്. 
ഫോറസ്റ്റ് ഓഫീസർക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 

- ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ 
പട്ടിക 

അവരുടെ സ്ഥിരമായ മേൽവിലാസവും കയ്യൊപ്പും സാക്ഷ്യ 
കമ ജോലിയുടെ പേരും 

നിരത 

പ്പെടു ത്തിയ ഒരു സർട്ടിഫിക്കറ്റ് ബന്ധ പ്പെട്ട വില്ലേജ് 
നമ്പർ അടങ്കൽ തുകയും 

ദ്രവ്യം 

ഓഫീസറിൽനിന്നും വാങ്ങിയതോ അല്ലെങ്കിൽ വ്യക്തിയുടെ 
രൂപ് 

പൂർണ്ണമായ തിരിച്ചറിയലിന് കഴിയുന്നതും ഏതെങ്കിലും 
കോന്നി ഫോറസ്റ്റ് റെയിഞ്ചിൽപ്പെട്ട 

ഗവൺമെന്റ് ഡിപ്പാർട്ടുമെന്റ് നൽകി യ തു മായ രേഖകൾ 
മുണ്ടാമൂഴി- വയക്കര റോഡ് 500 മീ . 

( ഡവിംഗ് ലൈസൻസ്,പാസ്പോർട്ട്, പ്രോപ്പർട്ടി മാർക്ക് 
മുതൽ 1000 മീ വരെയുള്ള ഭാഗത്ത് 

രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, വോട്ടർ ഐഡന്റിറ്റി കാർഡ് 
മെറ്റലിംഗ് ജോലികൾ ചെയ്യുക - 

എന്നിവയോ) നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിന് മുമ്പായി ലേലം 
രൂപ 5,00, 000 

12 ,500 

നടത്തുന്ന ഉദ്യോഗസ്ഥൻമുൻപാകെ ഹാജരാക്കേണ്ടതാണ്. ഈ 
2 ടി റോഡ് 1000 മീ . മുതൽ 1400 മീ . 

സർട്ടിഫിക്കറ്റിന് 6 മാസത്തിലുള്ള പഴക്കം മാത്രമേ പാടുള്ളൂ. 
വരെയുള്ള ഭാഗത്ത് ടി - രൂപ 4, 06,000 

10 , 150 

ഇപ്രകാരം സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരെ യാതൊരു 

കാര ണ വശാലും ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കു വാൻ 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 

അനുവദിക്കുന്നതല്ല . 
ദർഘാസ് തീയതി-- 12 - 8- 2009. 

പട്ടിക 
ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി ഉടമ്പടി തീയതി. 
മുതൽ 3 മാസം. 

ലേല സ്ഥലം വിഭവങ്ങൾ 

അളവ് 
ദർ ഘാ സി നോ ടൊപ്പം 50 ( അ ൻ പ ത് ) രൂപയുടെ 

മണ്ണാർക്കാട് റെയിഞ്ചിൽ തേക്ക് 

57.50 MT 
മുദ്രപ്പത്രത്തിൽ കരാറുകാരൻ ഒപ്പിട്ട ഒരു പ്രാഥമിക ഉടമ്പടികൂടി 

തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് വിറക് 
സമർപ്പിക്കേണ്ടതാണ്. കേരള പൊതുമരാമത്ത് വകുപ്പിലെ 

സ്റ്റേഷൻ കോമ്പൗ ണ്ട് 
ലേല / ദർഘാസ് നിബന്ധനകൾ എല്ലാംതന്നെ ഈ ജോലികൾക്കും 

ഡമ്പിംഗ് ഡിപ്പോ (1947 
ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിലോ 

പാണക്കാടൻ തേക്ക് തോട്ടം തേക്ക് ബില്ലറ്റ് 1. 50 MT 
കോന്നി റെയിഞ്ചാഫീസിലോ നേരിട്ട് അന്വേഷിച്ചറിയേണ്ടതാണ്. 

അടക്കി മുറിയിൽ നിന്നും 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, ( ഒപ്പ്) 

ശേഖരിച്ചവ) 
കോന്നി. - ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 

പട്ടികയിൽ പറയുന്ന വിഭവങ്ങൾ ഏകദേശമാണ്. 


330 


KERALA GAZETTE 


[PART III 


CONDITIONS 


celeloo @ 01020 WOD 10 — 20 - 8 - 2009 oculoei 
10 cm 


1. Those who intend to participate in the tender/auction 

should produce their valid Identity Card such as 
Certificate attesting signature and permanent address 
obtained from Village Officer or attested Election 
Identity Card /Driving Licence /Passport before 
remitting the EMD. They should also file an 
undertaking agreeing that they will personally held 
responsible for the loss if any , sustained to 
Government due to the breach of any sale conditions. 


- ആദ്യ ലേലത്തിൽ മതിയായ വില ലഭിക്കാത്തപക്ഷം 
olmajo celelo 6100 000100 NOO10 — 27 - 8 - 2009 
oohoel 10 bom . 

ലേലത്തിന് മുൻപ് പട്ടികയിൽ പറയുന്ന ഏതെങ്കിലും വിഭ 
വ ങ്ങ ൾ എന്തെങ്കിലും സാങ്കേതിക കാര ണ ങ്ങ ളാൽ 
പട്ടി ക യിൽനിന്നും ഒഴി വാ ക്കാനും പട്ടിക യിൽപ്പെടാത്ത 
വിഭ വ ങ്ങൾ കൂട്ടി ച്ചേർക്കു വാ നു മുള്ള അവകാശം ലേ 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. ആദ്യ ടെണ്ടർ / ലേല 
തീയതിയിൽ മതിയായ ആളുകൾ പങ്കെടുക്കാതിരിക്കുകയോ 
ഉദ്ദേശിച്ച വില ലഭിക്കാതെ വരികയോആണെങ്കിൽ ദർഘാസ്/ 
ലേലം മുകളിൽ പറയുന്ന തീയതിയിൽ നടത്തുന്നതായിരിക്കും. 
ഡിവിഷണൽ 

(6307) 
ഫോറസ്റ്റ്ഓഫീസ്, ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ, 
Domodonoš. 

(CA03 LubMÖNcomel). 


2 . Those who intend to participate in the tender/ auction 

should ensure themselves of the quality , quantity etc . 
of the produce before the tender/auction . Complaints 
if any, in this regard will not be entertained 
after the sale . 


3. The produce will be put up for sale in lots . The 

tender should be submitted by quoting the rate for 
1 kg., for each lot. The tender will be opened and 
finalized in the presence of the tenderers present on 
completion of the auction procedure. 


NEMMARA DIVISION 
TENDER /AUCTION NOTICE 


No. C1- 454/2009. 


3rd July 2009. 


It is hereby notified for the information of the public 
that the Tender -cum -Auction Sale of usufructs collected 
from the resumed Estate of Beatrice Estate in 
Nelliyampathy Range under Nemmara Division will be 
conducted by the Divisional Forest Officer , Nemmara or 
any other officer authorized by him as per the sale 
conditions appended below and other tender/auction sale 
conditions prevailing in the Kerala Forest Department. The 
usufructs are organic and are stored in the godowns of 
the concerned estate buildings. If the date of auction 
happens to be a public holiday , local holiday or harthal, 
the sale will be conducted on the next working day at the 
stipulated place and time. 


4 . The successful tenderer/bidder should remit the full 

sale value if the total sale amount is below Rs . 20 ,000 
and if it exceeds, he should remit the 35 % of the bid 
amount subject to a minimum of Rs. 20 , 000 and 
maximum of Rs. 1 ,00 ,000 in cash or by DD on the 
same day . If the 35 % bid amount is more than 
1 ,00,000 , the amount exceeding 1 lakh has to be 
remitted in the Treasury and the receipt produced 
within 7 working days after the auction sale . If 
anybody fails to remit the balance amount, the 
amount already remitted by them will be forfeited to 
Government. 


5 . Balance bid amount and taxes thereon should be 

remitted to Government Treasury within 40 days from 
the date of communication of the confirmation orders. 


Name of estate 


Quantity in Kg. 
Coffee Pepper Pepper Kudampuli 

(Dry ) (Dust ) 
23600 6 4 0.500 


6 . An extension of 30 days time will be allowed on 

payment of 18 % interest and a further extension of 30 
days on payment of 24 % interest + 272 % surcharge 
on interest. Another 30 days extension will be 
granted on payment of 36 % interest with 5 % 
surcharge on interest. There will be no extension 
beyond the above 90 days. If the bidder fails to 
remit the amount within the extended period the 
amount already remitted by the defaulters will be 
forfeited to Government and the produce will be 
re - tendered / re - auctioned at the risk and loss 
of the defaulter . 


Beatrice 


E . M . D . Rs. 10 ,000 . 


Cost of tender form — Rs. 100 + VAT 


Last date and time of supply of tender form 
5 -8 - 2009 at 5 p . m . 


Last date and time of submission of tender 
6 -8 - 2009 at 11 a . m 


7 . If the bidder fails to remit all the amount within 130 

days from the date of communication of the 
confiscation order, the tender /auctioned will be 
cancelled and the produce will be re -tendered / 
re -auctioned at the risk and loss of the defaulter after 
issuing a notice to the defaulter with 10 days 
validity . 


Tender/auction date and time— 6 -8 -2009 , 12 Noon . 


28th JULY 2009 ] 


FOREST DEPARTMENT 


331 


8 . The following powers of the undersigned are 
unquestionable. 
(a ) The EMD of any person/ firm can be denied 

without assigning any reason . 
(b ) Any notified lots can be excluded from the sale 

or any additional lots can be put up for sale . 
(c ) Any person / firm can be expelled from the 

auction process if the person /firm is believed to 
be involved in any activities against the 
auction sale . 


(d ) Auction process can be stopped by the 

undersigend at any time if the participants are 
indulged in activities which are detrimental to 
Government interest. 


9 . Post offer will be accepted within 7 days from the 

date of tender/auction . The same will be considered 
as per the prevailing rules in this respect. 

More details regarding the tender/auction can be 
made available from this office or from the Range Office , 
Nelliyampathy / Kollengode / Alathur during office hours . 

10 . The general conditions regarding tender/auction 
published in Kerala Gazette No. 26 dated 24 -6 -2008 vide 
Notification No. Pro (5 ) 2613 /08 dated 12 -6 - 2008 are also 
applicable for this tender/auction . 

If nobody come forward to participate in the tender/ 
auction sale or on cancellation of tender/auction on 
6 -8 -2009 the produce shown in the Schedule will be sold 
out by tender /auction sale in the subsequent days on 
13-8 -2009 and 20 -8-2009, 25 -8- 2009 respectively. 

This tender / auction sale notification will also be 
available in the website www .keralaforest.org. & 
www .fmiskerala .org of the Kerala Forest Department. 


Estimate Amount Rs. 6 ,50,000 
E .M .D . - Rs. 16 ,500. 
Cost of tender documents - Rs. 700 + VAT. 

Completion Period — 6 Months. 
Last date and time of receipt of tender is on 
10 -8 -2009 at 2 . 30 p.m . On the same day at 3 p . m . tender 
will be opened in the presence of available contractors. 
Tender documents can be available during office hours 
from the office of the Divisional Forest Officer, Timber 
Sales Division , Kozhikode-28 upto 1 p . m . on the last date 
fixed for receipt of tender, on application in writting and 
on payment of the value of documents (not transferable) 
either in cash or by money order. This amount will not be 
refunded . Tenders will be opened at 3 p . m . on the last 
date of receipt of tender i.e. on 10 -8 -2009. If the date 
mentioned above happens to be a holiday declared by the 
Government the receipt of the tender and opening of the 
tender will be on the next working day. In any case if 
tender cannot be accepted or opened in the day it will be 
again conducted on 14 -8 -2009 . 

All conditions stipulated for Kerala P. W . D . works 
and Kerala Forest Department work are applicable to this 
work also . E . M . D . in the normal course should be 
pledged in favour of the Divisional Forest Officer, Timber 
Sales Division , Kozhikode and name of work should be 
superscribed on the cover of tender. Tenders lacking the 
above will be rejected . 

The above said estimate amount is only approximate . 
Actual amount shall be furnished in the tender form . The 
work will be minimized due to paucity of funds. 


Divisional Forest Office, 
Nemmara . 


(Sd .) 
Divisional Forest Officer. 
(For and on behalf of the 

Governor of Kerala ) 


മാത്തോട്ടം വനശ്രീയിൽ ടിമ്പർ സെയിൽസ് ഓഫീസിൽ 
0509 J100M ( QUODLO 10 -8 -2009- M do 3 emlos 
ഈ ഓഫീസിൽ കിട്ടത്തക്കവിധം നിശ്ചിത യോഗ്യതയുള്ള 

പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
OD 33/m2. BÖREION GRL0060B3CÔ Broom Blomo 10 -8 -2009-M 

D08 2. 30 Dolco0 millOOMOO 3 emlos 20520133 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമായിരിക്കും. 
ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം ഒടുക്കിയതിനുള്ള 
GOOD310 50 QJ0100S ( COMO 0301) OLBALO 00108 
പ്രാഥമിക ഉടമ്പടിയും അടക്കം ചെയ്യേണ്ടതാണ്. 


TIMBER SALES DIVISION , KOZHIKODE 


TENDER NOTICE 


No . R - 1573 /2009 


30th June 2009 


| പ്രവർത്തിയുടെ പേര് - കോഴിക്കോട് ടിമ്പർ സെയിൽസ് 
-- ഡിവിഷന്റെ കീഴിലുള്ളകണ്ണോത്ത് തടി ഡിപ്പോയിൽ ക്വാട്ടേഴ് 
നിർമ്മിക്കുന്ന പ്രവൃത്തി. 


Tender in sealed cover superscribing the name of 
work is invited for and on behalf of the Governor of 
Kerala by the undersigned for the following work . 


COSMOSM 


O 


J 6,50 ,000. 


Name of Work — Construction of residential quarters 
at Government Timber Depot, Kannoth under Timber Sales 
Division , Kozhikode. 


Mlom bojom 16 ,500 . 
BÖReimų ( J20mmoolong je od 700 + uoợ. 
Abelow 6 mondo. 


Gaz . No. 30 / 2009 /DTP ( Forest ). 


332 


KERALA GAZETTE 


[PART III 


-- മേൽപ്പറഞ്ഞ അട ങ്കൽ തുക ഉദ്ദേശം മാത്ര മാ ണ് . 
ഫണ്ടിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് പ്രവർത്തികൾ പരിമിത 
പ്പെടുത്തുന്നതാണ്. 


- ദർഘാസ് സ്വീകരിക്കുന്നതിനും നിരാഹരിക്കുന്നതിനും ഉള്ള 
അധികാരം കോഴിക്കോട് ടിമ്പർ സെയിൽസ് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. എന്തെങ്കിലും 
കാരണവശാൽ 10 - 8- 2009 - ന് നടത്തുവാൻ കഴിയാതെവന്നാൽ 
പ്രസ്തുത പ്രവർത്തിയുടെ ദർഘാസ് വീണ്ടും 14- 8- 2009- ന് 
പകൽ 2 .30 മണിവരെ സ്വീക രി ക്കു ന്നതും 3 മണിക്ക് 
തുറക്കുന്നതുമായിരിക്കും. മുകളിൽ പറഞ്ഞിരിക്കുന്ന തീയതി 
പൊതു ഒഴിവ് ദിവ സ മാ യി വന്നാൽ ദർ ഘാ സു കൾ 
തൊട്ടടുത്ത പ്രവർത്തി ദിവസം 2.30 മണിവരെ സ്വീകരിക്കുന്നതും 
3 മണിക്ക് തുറക്കുന്നതുമായിരിക്കും. 


6- 12- 2008 - ലെ പൊ (5 )7698 / 08 നമ്പരായി പ്രസിദ്ധീകരിച്ച ലേല 
നിബന്ധനകൾക്ക് വിധേയമായി കോഴിക്കോട് ഡിവിഷണൽ 
ഫോറസ്റ്റ്ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോ 
ഗസ്ഥനോകുറ്റ്യാടി റെയിഞ്ചിൽവച്ച് 4-8-2009- ന് ദർഘാസ്/ ലേല 
അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്നതാണ്. പ്രസ്തുതദിവസം 
ദർഘാസ്/ ലേലത്തിൽ വിൽപ്പനയാകാതെ വരികയോ ദർഘാസ് 
ലേലം നടക്കാതെ വരികയോ ചെയ്യതാൽ ഇവ 11 - 8- 2009 - ന് 
ദർഘാസ്/ ലേല അടിസാഥാനത്തിൽ വിൽക്കുന്നതാണ്. പ്രസ്തുത 
ദിവസവും ലേലം നടക്കാതെ വരുകയാണെങ്കിൽ ഇവ കുറ്റ്യാടി 
റെയിഞ്ചിലെ പിന്നീട് വരുന്ന തൊണ്ടി ലേലം വിജ്ഞാപനം 
ചെയ്ത തീയതികളിൽ മേൽ സൂചിപ്പിച്ച വ്യവസ്ഥകൾക്ക് 
വിധേയമായി ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ വിൽപ്പന 
നടത്തുന്നതാണ്. 


- പൊതുമരാമത്ത് വകുപ്പിന്റെ അംഗീകാരമുള്ള കരാറുകാർക്ക് 
നിശ്ചിത വിലയടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ദർഘാസ് 
ഫോറങ്ങളും മറ്റും ദർഘാസ് ദിവസം ഒരു മണിവരെ കോഴി - 
ക്കോട് ടിമ്പർ സെയിൽസ് ഡിവിഷനിൽ നിന്നും ലഭിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണത്തിനുവേണ്ടി അടച്ച തുക യാതൊരു കാരണ 
വശാലും തിരികെ നൽകുന്നതല്ല. ആവശ്യമായ നിരതദ്രവ്യം 
ചെക്കാണെങ്കിൽ ദർഘാസ് പ്രമാണത്തിന് 50 ( അമ്പത്) രൂപ 
വിലയുള്ള കേരള സർക്കാർ മുദ്രപത്രത്തിൽ നിശ്ചിത പ്രാഥമിക 
ഉടമ്പടി ഇല്ലെങ്കിൽ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസ് 
പ്രമാണങ്ങൾ കൈമാററം ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . 
നിരതദവ്യം കോഴിക്കോട് ജില്ലയിലെ എതെങ്കിലും ഒരു 
ദേശ സാൽകൃത ബാങ്കിൽ നിന്നും കോഴി ക്കോട് ടിമ്പർ 
സെയിൽ സ് ഡിവി ഷ ണൽ ഫോറസ്റ്റ് ആഫീ സ റുടെ 
വിലാ സ ത്തിൽ മാറ്റ ത്ത ക്ക വിധം ഡിമാന്റ് ഡാഫ്റ്റാക്കി 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


- ദർഘാസ് ഫാറങ്ങൾ കുറ്റ്യാടി റെയിഞ്ച്ആഫീസിൽ നിന്നും 
ലേല ദിവസം ഉച്ചയ്ക്ക് 12 മണിവരെ ലഭിക്കുന്നതാണ്. ഫാറം 
വില 300 രൂപയും വിൽപ്പന നികുതിയും ( വാറ്റ്) 
ഈടാക്കുന്നതാണ്. ഇതിന്റെ വില തിരികെ നൽകുന്നതല്ല. ലേല 
നടപടികൾ അതാതു ദിവസം 3 മണിക്ക് ആരംഭിക്കുന്നതാണ്. 
ദർഘാസുകൾ അന്നേ ദിവസം 1 മണി വരെ സ്വീകരിക്കുന്നതാണ്. 
ലേലം കഴി ഞ്ഞ തിനു ശേഷം ദർഘാസു കൾ അപ്പോൾ 
ഹാജരുളള ആളുകളുടെ സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധി 
ക്കുന്നതാണ്. നിരതദ്രവ്യം 10,000 രൂപയായിരിക്കും. നിശ്ചിത 
സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . 
വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ വില വ്യക്തമായി 
ദർഘാസിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ദർഘാസ്/ ലേലത്തിൽ 
വച്ചതായ ഇനങ്ങൾ ദർഘാസ്/ ലേല തീയതിക്ക് മുമ്പായി 
നേരിൽകണ്ട് ബോദ്ധ്യപ്പെടേണ്ടതാണ്. ലേലംകൊണ്ട ശേഷം 
സമർപ്പിക്കുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല. 


കേരള പൊതുമരാമത്ത് വകുപ്പിന്റെയും കേരള വനം 
വകു പ്പി ന്റെയും ദർഘാ സു കളെ സംബ ന്ധിച്ചുള്ള എല്ലാ 
വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമാണ്. കൂടുതൽ 
വിവരങ്ങൾക്ക് കോഴിക്കോട് ടിമ്പർ സെയിൽസ് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 
ഫോൺ- 0495 2414702. 


കമ 
നമ്പർ ഇനം എണ്ണം അളവ് 


സൂക്ഷിച്ചിരി 
ക്കുന്ന 


സ്ഥലം 


പ്ലാവ് [ 


8 


0.775M3 


കുറ്റ്യാടി റെയിഞ്ച് 
ആഫീസ് 
കോമ്പൗണ്ട് 


Divisional Forest Office, 
Timber Sales Division , 
Kozhikode. 


( Sd.) 
Divisional Forest Officer. 


മട്ടി II 


14 


1.264 M3 


- 3 


തെങ്ങ് 


10 


1.183 M3 


വിറക് 


1.05 MT 


കോഴിക്കോട് ഡിവിഷൻ 
ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ ജി1 - 3696 / 2009. 


കൂടുതൽ വിവരങ്ങൾക്ക് കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് 
ആഫീസിലോ ( ഫോൺ 0495 - 2374450 ) കുറ്റ്യാടി റെയിഞ്ച് 
ആഫീസിലോ ( ഫോൺ 0496 - 2598320) ബന്ധപ്പെടാവുന്നതാണ്. 


2009ജൂ 


ലൈ 6. 


- കോഴിക്കോട് ഡിവിഷനിലെ കുറ്റ്യാടി ഫോറസ്റ്റ് റെയിഞ്ച് 
ഓഫീസ് കോമ്പൗണ്ടിൽ നിന്ന് മുറിച്ച് ശേഖരിച്ച പ്ലാവ്, മട്ടി 
ഇനത്തിൽപ്പെട്ട മരങ്ങൾമുറിച്ച് ശേഖരിച്ച തടികളും വിറകും ചീഫ് 
ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ( സംരക്ഷണം) തിരുവനന്തപുരം 


ഡിവിഷണൽ 
ഫോറസ്റ്റ്ഓഫീസ്, 
കോഴിക്കോട്. 


( ഒപ്പ്) 
- ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


28th JULY 2009 ] 


FOREST DEPARTMENT 


333 


സൗത്ത് വയനാട് ഡിവിഷൻ, കൽപ്പറ്റ 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ ബി1 -4240/ 2009. 


2009 ജൂ 


ലൈ 13. 


- സൗത്ത് വയനാട് ഡിവിഷന്റെ കീഴിലുള്ള ചെതലത്ത് ഫോറസ്റ്റ് റെയിഞ്ചിലെ 1978 ചീയമ്പം തേക്ക് തോട്ടത്തിൽനിന്നും 
മുറിച്ച് ശേഖരിച്ച വിവിധയിനം തേക്ക് കഴകൾ 21- 5 -2009, 28 -5 - 2009, 2 -6 - 2009 എന്നീ തീയതികളിൽ നടത്തിയതായ ലേലത്തിൽ വിറ്റു 
പോകാത്തതായ 993 എണ്ണം വിവിധയിനം തേക്കുകഴകൾ 12 - 8 - 2009 -ാം തീയതി 10 മണിക്ക് ചെതലത്ത് റെയിഞ്ചിലെ ഇരുളം 
ഡംപിംഗ് ഡിപ്പോയിൽവച്ച് ലേലത്തിൽ വയ്ക്കുന്ന സ്റ്റോക്ക് അനുസരിച്ച് 24 -6 - 2008 - ലെ കേരള ഗസറ്റ് നമ്പർ 26- ലെ 253 മുതൽ 
259 വരെ പേജുകളിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( പ്രൊട്ടക്ഷൻ), തിരുവനന്തപുരം നമ്പർ പാ . ( 5) - 2613 / 08 തീയതി 12 - 6- 2008 
എന്ന നമ്പരിൽ പ്രസിദ്ധപ്പെടുത്തിയ ടെണ്ടർ/ ലേല നിബന്ധനകളും സർക്കാർ തടി ഡിപ്പോകളിലെ ലേല വിൽപ്പന സംബന്ധിച്ച് 
കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന നിയമങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമായി, സൗത്ത് വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറോ അദ്ദേഹം ചുമലതപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ടെണ്ടർ- കം -ഓക്ഷൻ സമ്പ്രദായത്തിൽ വിൽക്കുന്നതായിരിക്കും. 


ലേലത്തീയതിയുടെ തൊട്ടു മുമ്പിലത്തെ പ്രവൃത്തി ദിവസം ഉച്ചയ്ക്കുശേഷം 2.30 മണി വരെ ദർഘാസ് ഫോറങ്ങൾ 
ചെതലയം റെയിഞ്ചാഫീസിൽനിന്നും ലഭിക്കുന്നതും പൂരിപ്പിച്ച മുദ്രവച്ച ദർഘാസുകൾ ലേല ദിവസം രാവിലെ 9 മണിവരെ 
ചെതലയം റെയിഞ്ച് ഓഫീസിൽ സ്വീകരിക്കു ന്നതുമായിരിക്കും. ലേലദിവസം പണിമുടക്കോ പൊതു ഒഴിവ് ദിവസമോ 
ആയി വരികയാണെങ്കിൽ പ്രസ്തുത ടെണ്ടർ- കം - ഓക്ഷൻ അടുത്ത പ്രവൃത്തി ദിവസം മേൽ പ്രസ്താവിക്കപ്പെട്ട സ്ഥലത്തും 
സമയത്തും നടത്തുന്നതാണ്. പ്രസ്തുത ലേലത്തിൽ വിൽപ്പനയ്ക്ക് വയ്ക്കാത്തതോ വിൽപ്പന നടക്കാത്തതോ ആയ വിഭവങ്ങൾ 
18 -8 - 2009 -ാം തീയതി 10 മണിക്ക് അതേ ഡിപ്പോയിൽവച്ച് നടത്തുന്നതാണ്. 


- പോസ്റ്റ് ഓഫറുകൾ ലേലത്തീയതി മുതൽ 7 ദിവസത്തിനകം മുകളിൽ പറഞ്ഞതായ ഗസറ്റ് വിജ്ഞാപനത്തിലെ നിബന്ധ 
നകൾ പ്രകാരം സ്വീകരിക്കുന്നതാണ്. 


പട്ടിക 


ലേല് 


സ്ഥലം 


തോട്ടത്തിന്റെ 

തേക്ക് കഴകളുടെ ഏകദേശ എണ്ണം 
പേര് 1 -ാം ക്ലാസ് 2 -ാം ക്ലാസ് 3 -ാം 4 -ാം 5 -ാം ബില്ലറ്റ് വിറക് ആകെ 

ക്ലാസ് ക്ലാസ് ക്ലാസ് 


ലേല തീയതിയും 
സമയവും 


1978 


.. 


995 


.. 


800 


ബി സി ഡി ബി സി ഡി 
ഇരുളം 

20 85 5 25 40 20 
ഡംപിംഗ് ചീയമ്പം 
ഡിപ്പോ തേക്ക് തോട്ടം 


12- 8 - 2009, 10 മണി 
കഴകൾ 

( വിൽപ്പനയാകാത്ത 
ലോട്ടുകൾ 18 - 8 - 2009 - ന് 
10 മണിക്ക്പുനർലേലം 

ചെയ്യുന്നതാണ്) 


അടങ്കൽ തുക - രൂപ 6,50, 000 


നിരതദ്രവം - രൂപ 20,000 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 100 + വാറ്റ്. 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, 
സൗത്ത് വയനാട് ഡിവിഷൻ, 
കൽപ്പറ്റ. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
- ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


